© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ജനുവരി 5 
5th January 2021 


1196 ധനു 21 
21st Dhanu 1196 


1942 പൌഷം 15 
15th Pousha 1942 








PART III 
Labour Department 


NOTICES 


(1) 


No. P-389/2020. Sth October 2020. 


Whereas Deputy Manager, Oriental Insurance 
Company Ltd. has deposited with this court a sum of 
= 9,66,213 (Rupees Nine Lakhs Sixty Six Thousand Two 
Hundred and Thirteen only) as compensation to be 
distributed to the dependents of the deceased 
Sri Siddique, who met with a fatal accident while 
employed as a driver of a goods carriage pick up 
autorikshaw bearing Regn. No. KL-02M-7759 and where 
as it is reported that (1) Sri Raheem, Vayalil Veed, 
52-Puthukkulangara, Nehru Nagar, Gopalassery, 
Vadakkevila, Kollam (2) Smt. Maharniza, Vayalil Veed 
52-Puthukkulangara, Nehru Nagar, Gopalassery, 
Vadakkevila, Kollam are his only dependents as defined 
under Section 2 (1) (d) of the Employees’ Compensation 
Act. Any others who claim to be the dependents of the 
deceased should within 15 days of the publication of this 
notice in the Kerala Government Gazette prefer their 
claim in writing before me and prove the same. If no 
such claims are received within the prescribed time the 
entire amount of Compensation will be disbursed to the 
persons mentioned above. Claims preferred thereafter 
will not be considered. 


Gaz. No. 1/2021/DTP (Labour). 


291 


1,-021,1-775-ൊം നമ്പര്‍ പിക്ക്‌ അപ്‌ ആട്ടോറിക്ഷാ 
ഡ്രൈവറായി ജോലി നോക്കി വരവെ അപകട മുണ്ടായി 
മരണമടഞ്ഞ ശ്രീ. സിദ്ദിഖിന്റെ ആശ്രിതര്‍ക്ക്‌ എംപ്ലോയീസ്‌ 
കോമ്പന്‍സേഷന്‍ നല്‍കുന്നതിനായി ഴ്‌ 9,66,213 (ഒന്‍പത്‌ 
ലക്ഷത്തി അറുപത്താറായിരത്തി ഇരുനൂറ്റി പതിമൂന്ന്‌ രൂപ 
മാത്രം) ഈ ഓഫീസില്‍ കെട്ടിവെച്ചിരിക്കുന്നു. അന്വേഷണം 
നടത്തിയതില്‍, എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ ആക്ട്‌ 
സെക്ഷന്‍ 2(1)(ഡി) പ്രകാരം, ടിയാന്റെ ആശ്രിതരായി 
(൯൬ ശ്രീ. റഹീം, വയലില്‍ വീട്‌, ടാ2-പുതുക്കുളങ്ങര, നെഫ്ഹുനഗര്‍, 
ഗോപാലശ്ശേരി, വടക്കേവിള, കൊല്ലം (2) ശ്രീമതി മെഹറുന്നിസ്സു, 
വയലില്‍ വീട, 52-പുതുക്കുളങ്ങര, നെഫ്രുനഗര്‍, ഗോപാലശ്ശേരി, 
വടക്കേവിള, കൊല്ലം എന്നിവര്‍ മാത്രമേ ഉള്ളുവെന്ന്‌ റിപ്പോര്‍ട്ട്‌ 
ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ ആശ്രിതരെന്ന്‌ മേല്‍ വിവരിച്ച 
നിര്‍വചനത്തില്‍ ഉള്‍പ്പെടുന്നവരായി വേറെ ആരെങ്കിലും 
ഉണ്ടെങ്കില്‍ ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതല്‍ 15 ദിവസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും 
അവധി കഴിഞ്ഞുള്ള ഹര്‍ജികള്‍ പരിഗണിക്കപ്പെടുന്ന 


തല്ലാത്തതുമാകുന്നു. 
6D 


Sth JAN. 2021] 


LABOUR DEPARTMENT 





(2) 


No. P-589/2020. 13th November 2020. 


Whereas Kerala Shipping and Inland Navigation 
Corporation Ltd. has deposited with this court a sum of 
= 18,00,000 (Rupees Eighteen Lakhs only) as 
compensation to be distributed to the dependents of the 
deceased Mr. Akash Mani, who met with a fatal accident 
while employed as a Trainee Engine Rating in the vessel 
“NEFERTITI’ owned by Kerala Shipping and Inland 
Navigation Corporation Ltd. and where as it is reported 
that (1) Sri Mani, P. B., Puthuveettil, Lakshmithuruth, 
Cheriyazheekkal P. O., Alappad (2) Smt. Sreeja, S., 
Puthuveettil, Lakshmithuruth, Cheriyazheekkal P. O., 
Alappad (3) Smt. Akshaya, S., Puthuveettil, Lakshmithuruth, 
Cheriyazheekkal P. O., Alappad are his only dependents as 
defined under Section 2 (1) (d) of the Employees’ 
Compensation Act. Any others who claim to be the 
dependents of the deceased should within 15 days of the 
publication of this notice in the Kerala Government 
Gazette prefer their claim in writing before me and 
prove the same. If no such claims are received within the 
prescribed time the entire amount of Compensation will 
be disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered. 


കേരള ഷിപ്പിങ്‌ ആന്‍ഡ്‌ ഇന്‍ലാന്‍ഡ്‌ നാവിഗേഷന്‍ 
കോര്‍പ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള “നെഫര്‍റ്റിറ്റി' 
ഉല്ലാസകപ്പലില്‍ ട്രെയിനി എഞ്ചിന്‍ റേറ്റിങ്‌ ആയി ജോലിനോക്കി 
വരവെ അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. ആകാശ മണിയുടെ 
ആശ്രിതര്‍ക്ക്‌ എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ നല്‍കുന്നതിനായി 
ZF 18,00,000 (പതിനെട്ട്‌ ലക്ഷം രൂപ മാത്രം) ഈ ഓഫീസില്‍ 
കെട്ടി വെച്ചിരിക്കുന്നു. അന്വേഷണം നടത്തിയതില്‍, 
എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ ആക്ട്‌ സെക്ഷന്‍ 2(1)(ഡി) 
പ്രകാരം, ടിയാന്റെ ആശ്രിതരായി (1) ശ്രീ. മണി, പി. ബി., 
പുതുവീട്ടില്‍, ലക്ഷ്മിതുരുത്ത്‌, ചെറിയഴീക്കല്‍ പി. ഒ.., 
ആലപ്പാട്‌ (2) 
ലക്ഷ്മിതുരുത്ത്‌, ചെറിയഴീക്കല്‍ പി. ഒ., ആലപ്പാട്‌ 


ശ്രീമതി (ശ്രീജ, എസ്‌., പുതുവീട്ടില്‍, 
(ദ) രരീമതി അക്ഷയ, പുതുവീട്ടില്‍, ലക്ഷ്മിതുരുത്ത്‌, 
ചെറിയഴീക്കല്‍ പി. ഒ., ആലപ്പാട്‌ എന്നിവര്‍ മാത്രമേ ഉള്ളൂ 
എന്ന്‌ റിപ്പോര്‍ട്ട്‌ ലഭിച്ചിരിക്കുന്നു. ടിയാന്റെ ആശ്രിതരെന്ന്‌ 
മേല്‍ വിവരിച്ച നിര്‍വചനത്തില്‍ ഉള്‍പ്പെടുന്നവരായി വേറെ 
ആരെങ്കിലും ഉണ്ടെങ്കില്‍ ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ 
ഗസറ്റില്‍ രേഖപ്പെടുത്തുന്ന തീയതി മുതല്‍ 4 ദിവസത്തിനകം 
ഈ ആഫീസില്‍ രേഖാമൂലം ഹാജരായി തെളിയിക്കേണ്ടതും 
അവധി കഴിഞ്ഞുള്ള ഹര്‍ജികള്‍ പരിഗണിക്കപ്പെടുന്ന 


തല്ലാത്തതുമാകുന്നു. 
6D 


Office of the Employees’ (Sd.) 
Compensation Commissioner, Employees’ Compensation 
Civil Station P. O., Kollam. Commissioner. 


292 


നോട്ടീസ്‌ 


നമ്പര്‍ ബി-967/2014. 2020 നവംബര്‍ 10. 


WCC-41/1999. 


സാല്‍ജ റബ്ബര്‍ ഇന്‍ഡസ്രടിസ്‌, പൂവത്തോട്‌ എന്ന 
സ്ഥാപനത്തില്‍ ജോലി നോക്കിവരവെ 8-12-1998-ല്‍ 
ജോലിക്കിടയിലൂണ്ടായ അപകടത്തില്‍ മരണമടഞ്ഞ 
ശ്രീ. പി. കെ. സുകൂമാരന്‍, പാറയ്ക്കല്‍ ഹാസ്‌, പറത്താനം 
പി. ഒ. കൂട്ടിക്കല്‍, കോട്ടയം ജില്ല എന്ന തൊഴിലാളിയുടെ 
ആശ്രിതര്‍ക്ക്‌ എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ നല്‍കുന്ന 
തിനായി തൊഴിലുടമ ഭ്‌ 10,56,742 (പത്ത്‌ ലക്ഷത്തി അമ്പത്തി 
ആറായിരത്തി എഴുന്നൂറ്റി നാല്‍പത്തി രണ്ട്‌ രൂപ മാത്രം) ഈ 
കോടതിയില്‍ കെട്ടിവച്ചിട്ടുണ്ട്‌. തൊഴി ലാളികള്‍ക്കുള്ള 
നഷ്ടപരിഹാരം ആക്ട്‌ 1923-ലെ 2 (1) (ഡി) വകുപ്പില്‍ 
നിര്‍വൃചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
ശ്രീമതി രാജമ്മ (ഭാര്യ), പാറയ്ക്കല്‍ ഹൌസ്‌, പറത്താനം 
പി. ഒ., കൂട്ടിക്കല്‍, കോട്ടയം ജില്ല എന്നവര്‍ മാതമേ 
ഉള്ളൂവെന്ന്‌ കാഞ്ഞിരപ്പള്ളി അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ 
അന്വേഷണം നടത്തി റിപ്പോര്‍ട്ട്‌ ചെയ്തിട്ടുണ്ട്‌. ഇപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റാരെങ്കിലും 
ഉണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
ഈ കോടതി മുമ്പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ 
തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ കെട്ടിവച്ച നഷ്ടപരിഹാര 
തുക മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തിക്ക്‌ വിതരണം 
ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന അവകാശ 
വാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


ഇന്‍ഡസ്ര്്രിയല്‍ (Baj) 
ട്രൈബ്യൂണലിന്റെ എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 
കാര്യാലയം, ഇടുക്കി, കമ്മീഷണര്‍ & ഇന്‍ഡസ്ദ്രിയല്‍ 
പീരുമേട്‌. ട്രൈബ്യൂണല്‍. 


നോട്ടീസ്‌ 


നമ്പര്‍ ഇ1-109/2020. 2020 നവംബര്‍ 9. 


ശ്രീ. സുധീര്‍ 5/0 വാസു, കളരിക്കല്‍ വീട്‌, കുട്ടനെല്ലൂര്‍, 
തൃശ്ശൂര്‍ എന്ന തൊഴിലുടമയുടെ കീഴില്‍ ജോലി ചെയ്തുവരവെ 
9-5-2018-ന്‌ അപകടം സംഭവിച്ച്‌ മരണമടഞ്ഞ ശ്രീ. ശിവദാസന്‍ 
എന്ന തൊഴിലാളിയുടെ ആശ്രിതര്‍ക്ക്‌ നഷ്ടപരിഹാരം 
നല്‍കുന്നതിനായി F 7,75,000 (ഏഴ്‌ ലക്ഷത്തി എഴുപത്തി 
അയ്യായിരം) (രീ. സൂധീര്‍ 8/0 വാസു, കളരിക്കല്‍ വീട്‌, 
കുട്ടനെല്ലൂര്‍, തൃശ്ശൂര്‍ ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട്‌. 
തൊഴിലാളികള്‍ക്കുള്ള നഷ്ടപരിഹാര ആക്ട്‌ 1923-2 (1) (wl) 
വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വചിച്ച പ്രകാരം ടിയാന്റെ മരണ 
സമയത്തെ ആശ്രിതരായി ചുവടെ ചേര്‍ത്തിരിക്കുന്നവര്‍ മാത്രമേ 
ഉള്ളൂവെന്ന്‌ അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍, ആലത്തൂര്‍ 
അന്വേഷണം നടത്തി റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. 








മരണമടഞ്ഞ 
1 തൊഴിലാളി 
ശ്രമ പേര്‍ 
മേല്‍വിലാസം 
നമ്പര്‍ യുമായുള്ള 
ബന്ധം 
1 ശ്രീമതി ലത, കെ. ഭാര്യ കുന്നംകാട്‌ വീട്‌, 


അര്‍മംഗലം, 
കണ്ഠയ്പ പി. ഒ. 
em 


2 ശ്രീ. കുട്ടന്‍ പിതാവ്‌ 


” 


3 ശ്രീമതി ദേവകി, സി. മാതാവ്‌ 





Sth JAN. 2021] 


LABOUR DEPARTMENT 


3 





ഇപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടാവുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ 
കേരള ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുമ്പാകെ രേഖാമൂലം എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ 
തെളിയിക്കേണ്ടതുമാണ്‌. നിശ്ചിത സമയപരിധിക്കകം യാതൊരു 
വിധത്തിലുള്ള അവകാശ വാദങ്ങളും ലഭിച്ചില്ലെങ്കില്‍ കെട്ടിവച്ച 
നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ 
വിതരണം ചെയ്യുന്നതാണ്‌. ആയതിനുശേഷം ലഭിക്കുന്ന 
അവകാശവാദങ്ങള്‍ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല. 


(ഒപ്പ്‌) 
വ്യാവസായിക കമ്മീഷണര്‍, 
ട്രൈബ്യൂണലിന്റെ എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 


കാര്യാലയം, പാലക്കാട്‌. (വ്യാവസായിക ട്രൈബ്യൂണല്‍). 


NOTICES 


(1) 
No. C-675/2020. 6th November 2020. 


Whereas the Chief Executive, Kerala Headload 
Workers Welfare Board has deposited with this Court an 
amount of = 6,68,361 (Six Lakh Sixtyeight Thousand 
Three Hundred and Sixty one only) towards compensation 
payable to the dependents of the deceased Vijesh who 
met with fatal accident in the course of work while he 
was working as a Headload Worker under Kerala 
Headload Workers Welfare Board, Kannur District 
Committee on 22-2-2020. The Assistant Labour Officer, 
Kuthuparamba has reported that (1) Bindu (wife), (2) 
Janu (Mother), (3) Avanthika (minor daughter), (4) 
Ananthika (minor daughter), Mavulla Parambath House, 
Mokeri P. O., Panoor are his only dependents as defined 
under Section 2(1) (d) of the Employees’ Compensation 
Act, 1923 any other claiming to be such dependents 
should within 15 days of the publication of this notice in 
the Kerala Government Gazette prefer their claims in 
writing before me and from the same. If no such claims 
are received within the prescribed time the entire amount 
of compensation will be disbursed to the persons 
mentioned above and claim preferred thereafter will not 
to be considered. 


നമ്പര്‍ സി-675/2020. 2020 നവംബര്‍ 6. 


22-2-2020-ഠ൦ തീയതി കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ 
ബോര്‍ഡ്‌, കണ്ണൂര്‍ ജില്ലാ കമ്മിറ്റി, തലശ്ശേരി ഉപകാര്യാലയത്തില്‍ 
ജോലി ചെയ്യവെ ഉണ്ടായ അപകടത്തില്‍ മരണപ്പെട്ട വിജേഷ്‌ 
എന്ന തൊഴിലാളിയുടെ ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം 
നല്‍കുന്നതിനായി ₹ 6,68,361 (ആറ്‌ ലക്ഷത്തി അറുപത്തി 
എട്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന്‌ രൂപ മാര്തം) ഈ 
കോടതിയില്‍ കെട്ടിവെച്ചിട്ടുണ്ട്‌. തൊഴിലാളി നഷ്ടപരിഹാര 
ആക്ടിലെ 2(1)(ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വചിച്ച 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി (1) ബിന്ദു (ഭാര്യ), (2) ജാനു 
(മാതാവ്‌), (3) അവന്തിക (മൈനര്‍ മകള്‍), (4) അനന്തിക 
(മൈനര്‍ മകള്‍), മാവുള്ളപറമ്പത്ത്‌ വീട്‌, മൊകേരി പി. ഒ., 
പാനൂര്‍ എന്നിവര്‍ മാതമേ ഉള്ളുവെന്ന്‌ കൂത്തുപറമ്പ്‌ 
അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റ്‌ 


293 


ആരെങ്കിലും ഉണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ 
നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 15 
ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും 
ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ നഷ്ട 
പരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ 
വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന 
അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(മ) 


No. ECC-92/2019. 12th November 2020. 


Whereas the United India Insurance Company 
Limited has deposited with this Court an amount of 
= 14,11,718 (Fourteen Lakh Elevan Thousand Seven 
Hundred and Eighteen only) towards compensation 
payable to the dependents of the deceased 
Vishnu R. Kumar who met with fatal accident in the 
course of work while he was working as a Driver in a 
Scorpio Car bearing Registration No. KL 16D 7028 on 
16-6-2015. The Assistant Labour Officer, Kannur 3rd 
Circle has reported that (1) Rathnakumar, K. P (Father), 
(2) Sankar R. Kumar (brother), Saradha Nivas, Near 
Poomalakavu, Kannappuram, Cherukunnu P. O. are his 
only dependents as defined under Section 2(1) (d) of the 
Employees’ Compensation Act, 1923 any other claiming 
to be such dependents should within 15 days of the 
publication of this notice in the Kerala Government 
Gazette prefer their claims in writing before me and 
from the same. If no such claims are received within the 
prescribed time the entire amount of compensation will 
be disbursed to the persons mentioned above and claim 
preferred thereafter will not to be considered. 


നമ്പര്‍ ഇസിസി-92/2019. 2020 നവംബര്‍ 12. 


16-6-2015-ാ൦ തീയതി 1. 161 7028-ഠം നമ്പര്‍ കാറില്‍ 
ഡ്രൈവറായി ജോലി ചെയ്യവെ ഉണ്ടായ അപകടത്തില്‍ 
മരണപ്പെട്ട വിഷ്ണു ആര്‍. കുമാര്‍ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം നല്‍കുന്നതിനായി 
ഴ്‌ 14,11,718 (പതിനാല്‌ ലക്ഷത്തി പതിനൊന്നായിരത്തി 
എഴുന്നൂറ്റി പതിനെട്ട്‌ രൂപ മാര്തം) ഈ കോടതിയില്‍ 
കെട്ടിവെച്ചിട്ടുണ്ട്‌. തൊഴിലാളി നഷ്ടപരിഹാര ആക്ടിലെ 
2(1(ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വൃചിച്ച ര്രകാരം ടിയാന്റെ 
ആശ്രിതരായി (1) രത്നകുമാര്‍, കെ. പി. (പിതാവ്‌), 
(2) ശങ്കര്‍ ആര്‍. കുമാര്‍ (സഹോദരന്‍), ശാരദ നിവാസ്‌, 
പ്ല പൂമലക്കാവ്‌, കണ്ണപുരം, ചെറുകുന്ന്‌ പി. ഒ. എന്നിവര്‍ 
മാത്രമേ ഉള്ളൂവെന്ന്‌ കണ്ണൂര്‍ 3-൦ സര്‍ക്കിള്‍ അസിസ്റ്റന്റ്‌ 
ലേബര്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റ്‌ ആരെങ്കിലും 
ഉണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ നോട്ടീസ്‌ കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 18 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും ആയത്‌ 
തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ 
ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന അവകാശ 


വിതരണം 


വാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


Sth JAN. 2021] 


LABOUR DEPARTMENT 





(3) 


No. C-712/2020. 12th November 2020. 


Whereas the Chief Executive, Kerala Headload 
Workers Welfare Board has deposited with this Court an 
amount of = 5,84,800 (Five Lakh Eighty four Thousand 
and Eight Hundred only) towards compensation payable 
to the dependents of the deceased Nazar, K. K. who met 
with fatal accident in the course of work while he was 
working as a Headload Worker under Kerala Headload 
Workers Welfare Board Kannur, District Committee on 
9-12-2019. The Assistant Labour Officer, Kuthuparamba 
has reported that (1) Safiya, P. P. (wife), (2) Sainabha 
(Mother), Villa Appartment, Purakkalam, Kuthuparamba are 
his only dependents as defined under Section 2(1) (d) of 
the Employees Compensation Act, 1923 any other 
claiming to be such dependents should within 15 days of 
the publication of this notice in the Kerala Government 
Gazette prefer their claims in writing before me and 
from the same. If no such claims are received within the 
prescribed time the entire amount of compensation will 
be disbursed to the persons mentioned above and claim 


preferred thereafter will not to be considered. 


നമ്പര്‍ സി-712/2020. 2020 നവംബര്‍ 12. 


9-12-2019-ാ൦ തീയതി കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ 
ബോര്‍ഡ്‌, കണ്ണൂര്‍ ജില്ലാ കമ്മിറ്റി, തലശ്ശേരി ഉപകാര്യാലയത്തിലെ 
തൊഴിലാളിയായിരുന്ന നാസര്‍, കെ. കെ. ജോലി ചെയ്യവെ 
ഉണ്ടായ അപകടത്തില്‍ മരണപ്പെട്ടതിനാല്‍ തൊഴിലാളിയുടെ 
ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം നല്‍കുന്നതിനായി 
ഭ്‌ ട,84,800 (അഞ്ച്‌ ലക്ഷത്തി എണ്‍പത്തി നാലായിരത്തി 
എണ്ണൂറ്‌ രൂപ മാത്രം) ഈ കോടതിയില്‍ കെട്ടിവെച്ചിട്ടുണ്ട്‌. 
തൊഴിലാളി നഷ്ടപരിഹാര ആക്ടിലെ 2(1)ഡി) വകുപ്പ്‌ 
അനുസരിച്ച്‌ നിര്‍വൃചിച്ച (പകാരം ടിയാന്റെ ആശ്രിതരായി 
ഭാര്യ സഫിയ, പി. പി., മാതാവ്‌ സൈനബ, കെ., വില്ല 
അപ്പാര്‍ട്ടമെന്റ്‌, പുറക്കളം, കൂത്തുപറമ്പ്‌ എന്നിവര്‍ മാത്രമേ 
ഉള്ളൂവെന്ന്‌ കൂത്തുപറമ്പ്‌ അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ 
റിപ്പോര്‍ട്ട ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ 
അവകാശപ്പെടുന്ന മറ്റ്‌ ആരെങ്കിലും ഉണ്ടെങ്കില്‍ അവര്‍ക്കുള്ള 
അവകാശം ഈ നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി 
സമര്‍പ്പിക്കേണ്ടതും ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. 
നിര്‍ദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ലഭിച്ചില്ലെങ്കില്‍ നഷ്ടപരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ 
വ്യക്തികള്‍ക്ക്‌ വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം 


സമര്‍പ്പിക്കുന്ന അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


294 


(4) 


No. ECC-86/2018. 18th November 2020. 


Whereas the New India Insurance Company Limitted 
has deposited with this Court an amount of = 8,39,886 
(Eight Lakh Thirtynine Thousand Eight Hundred and 
Eightysix only) towards compensation payable to the 
dependents of the deceased Basheer who met with fatal 
accident in the course of work while he was working as a 
Driver in an Autorikshaw bearing Registration 
No. KL 11 AS 8475 on 26-12-2017. The Assistant Labour 
Officer, Kondotty has reported that (1) Smt. Seenath (wife), 
(2) Shahna Shirin (daughter), Thanniyangatt House, 
Schoolpady, Pallikkal P. O., Malappuram are his only 
dependents as defined under Section 2(1) (d) of the 
Employees’ Compensation Act, 1923 any other claiming 
to be such dependents should within 15 days of the 
publication of this notice in the Kerala Government 
Gazette prefer their claims in writing before me and 
from the same. If no such claims are received within the 
prescribed time the entire amount of compensation will 
be disbursed to the persons mentioned above and claim 
preferred thereafter will not to be considered. 


നമ്പര്‍ ഇ.സി.സി.-ഒ86/2018. 2020 നവംബര്‍ 18. 


26 -12-2017-ഠാം തീയതി 1൮. 11 ൧൭ 5475-ാം നമ്പര്‍ 
ഓട്ടോറിക്ഷയില്‍ ഡ്രൈവറായി ജോലി ചെയ്യവെ ഉണ്ടായ 
അപകടത്തില്‍ മരണപ്പെട്ട ബഷീര്‍ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതര്‍ക്ക്‌ തൊഴിലാളി നഷ്ടപരിഹാരം നല്‍കുന്നതിനായി 
ഭ്‌ 8,39,886 (എട്ട്‌ ലക്ഷത്തി മുപ്പത്തി ഒന്‍പതിനായിരത്തി 
എണ്ണൂറ്റി എണ്‍പത്തിയാറ്‌ രൂപ മാത്രം) ഈ കോടതിയില്‍ 
കെട്ടിവെച്ചിട്ടുണ്ട്‌. തൊഴിലാളി നഷ്ടപരിഹാര ആക്ടിലെ 
2(1)(ഡി) വകുപ്പ്‌ അനുസരിച്ച്‌ നിര്‍വ്ൃചിച്ച പ്രകാരം ടിയാന്റെ 
ആശ്രിതരായി ഭാരൃ സീനത്ത്‌, മകള്‍ ഷഹ്ന ഷിറിന്‍, 
താന്നിയങ്ങാട്ട്‌ വീട്‌, സ്കൂള്‍പ്പടി, പള്ളിക്കല്‍ പി. ഒ. 
മലപ്പുറം എന്നിവര്‍ മഠ്രതമേ ഉള്ളൂവെന്ന്‌ കൊണ്ടോട്ടി 
അസിസ്റ്റന്റ്‌ ലേബര്‍ ഓഫീസര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്തിരിക്കുന്നു. 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന്‌ അവകാശപ്പെടുന്ന മറ്റ്‌ 
ആരെങ്കിലും ഉണ്ടെങ്കില്‍ അവര്‍ക്കുള്ള അവകാശം ഈ 
നോട്ടീസ്‌ കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തി 15 
ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമര്‍പ്പിക്കേണ്ടതും 
ആയത്‌ തെളിയിക്കേണ്ടതുമാണ്‌. നിര്‍ദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കില്‍ നഷ്ട 
പരിഹാരത്തുക മുഴുവനും മേല്‍പ്പറഞ്ഞ വൃക്തികള്‍ക്ക്‌ 
വിതരണം ചെയ്യുന്നതാണ്‌. അതിനുശേഷം സമര്‍പ്പിക്കുന്ന 
അവകാശവാദങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(aj) 
ഇന്‍ഡസ്ട്രിയല്‍ പ്രിസൈഡിംഗ്‌ ഓഫീസര്‍, 
ട്രൈബ്യൂണല്‍ & ഇന്‍ഡസ്ദ്രിയല്‍ 


എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ ട്രൈബ്യൂണല്‍ & 
കമ്മീഷണറുടെ കാര്യാലയം, എംപ്ലോയീസ്‌ കോമ്പന്‍സേഷന്‍ 
കോഴിക്കോട്‌. കമ്മീഷണര്‍. 


